Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


og 


09 Tucos 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 


15th October 2013 
2013 36. 8906216 15 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ObojMo 23 


PART III 


Stores Purchase 


Ayurveda Medical Education Department 

SHORT TENDER NOTICES 


(1) 
[No. 21/2013- 14 ] 


No. S1 -4670 /2013 / AVC . 


10th September 2013. 


Sealed competitive tenders are invited for the supply 
of following Sports items to the Department of 
Physical Education of Government Ayurveda College , 
Thiruvananthapuram for the year 2013 - 14 . 

Tenders should be superscribed “ Supply of sports 
equipments ” addressed to the Principal , Government 
Ayurveda College, Thiruvananthapuram . The last date of 
the receipt of tenders will be at 3 p . m . on 30 - 10 -2013. The 
late tenders will not be accepted . The tenders will be 
opened at 3.30 p . m . on the same day in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 


LIST OF ITEMS 


SL. 


Name of Articles with 
Specification 

(2) 


Quantity 
required 


- No . 


- (1) 


( 3 ) 


Cricket Ball ( Match ) -- 22 . 4cm . and 
22 . 9 cm . in circumference and weighs 
155.9 g and 163g, 4 piece 


| 30 Nos. 


Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender forms should be 
accompanied by cash remittance of 7 420 which is the 
price fixed for a form and which is not refundable under 
any circumstances. Tender forms are not transferable. Sale 
of tender forms will be closed at 1 p . m . on 30 - 10 -2013 . 
Cheques , Postal Orders etc . will not be accepted towards 
the cost of forms. Those who wish to purchase tender 
forms by post shall send an additional amount of 50 by 
money order to cover postal charges. Duplicate tender 
forms, if required will be issued at 210 per copy . 

| Intending tenderers should deposit an amount of 1 % 
of the total cost quoted rate as Earnest Money Deposit 
by way of Demand Draft in favour of the Principal, 
Government Ayurveda College , Thiruvananthapuram 
together with an agreement in Kerala Stamp Paper worth 
* 100 . The rate quoted shall remain firm for one year from 
the date of acceptance of the tender. The Principal, 
Ayurveda College, Thiruvananthapuram will have powers 
to postpone/ cancel the tender. If Government have 
declared 30 - 10 - 2013 as a public holiday , the tender will be 
opened at the same time on next working day . 

- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
കായിക വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ ചുവടെ കാണിച്ചി 
രിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 30- 10 - 2013 ഉച്ചയ് ക്ക് 1 മണിവരെ 
സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3.30 
മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 
30 - 10 - 2013 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കു ന്ന താണ്. 
ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ ദർഘാസ് ഫോറ 
ത്തിന്റെ വിലയേക്കാൾ ? 50 കൂടുതൽ മണിയോർഡർ ആയി 
അയയ്ക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന തീയതി 
മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ മാറ്റം 
വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില 
? 420 ആണ്. (ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില ? 210 ). 

-- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യമായി 
തിരുവനന്തപുരം ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 

പേരിൽ എടുത്ത ഡാം ? 100 - ന്റെ കേരള സംസ്ഥാന 
മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റും ഹാജരാക്കേ 

ണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം കാണിക്കാതെ നിരസി 
ക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം തിരുവനന്തപുരം 
ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ 30 - 10 - 2013 സർക്കാർ അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


- 


9 


Cricket Ball (Practise ) 22 .4cm. and 
22.9cm . in circumference and weighs 
155.9 g and 163g, 2 piece 

| 100 Nos. 
Cricket Bat — 97cm . in length 10.8cm . 
wide . Good grade English willow 
bat with grains, rattan cane handle , 
good rubber grip 

6 Nos. 
Cricket Helmet — 56 -58cm ., chin strap 

3 Nos. 
Cricket Kit Bag 27 " x 12 " x 12 " 

3 Nos. 
Cricket Tennis Ball— Hard ball with 
fur pasted for cricket practice 

50 Nos. 
Cricket white full sleeve T-shirt 
Polyster fabric , Durable , extended tail 
for comfort, ventilated mesh, white 
colour ( size to be taken ) 

30 Nos. 
Cricket white lower - Polyester fabric , 
stretchable , full elastic waist with fly 
front, unfinished for leg length -white 
colour (size to be taken ) 

30 Nos. 
| Foot Ball - 68.5-69 .5cm., 420 - 445 grams, 
ball pressure 0 . 8 bar 

20 Nos. 
Foot Ball Boots - Ultra size-4, 5 , 6, 7, 8 30 pairs 
Foot Ball Shin Guard _ Fibre Classic , 
spongue pasted with 2 elastic strap 30 pairs 
Foot Ball Stockings — Nylon 
(Dark blue colour) 

35 Nos. 
Jogging shoes Flexible rubber sole 
extra cushioning size- 3 ,4,5, 6, 7,8,9 40 Nos. 
Foot Ball shorts Honey comb material 
number printed 

25 Nos. 
Foot Ball Jersey with College emblem 
and number printed — Honey comb 
material size to be taken 

25 Nos. 
Shuttle Badminton Racket - In built 
T racket aluminum shall be a frame 
not exceeding 680 mm in overall length 
and 230 mm in overall width , stringed 
area 280 mm in overall length and 
220 mm in overall width 

50 Nos. 
Shuttle Cock — Feathers-uniform length 
between 62 mm to 70 mm tip to the 
top of the base, base shall be 25 mm 
to 28 mm in to 5.50 grams 

15 Box 


- 12 


| 13 


- 14 


16 


(1) 


(3 ) 


( 1) 


( 3 ) 


Shuttle Cock — Plastic material uniform 
length between 62 mm to 70 mm tip 
to the top of the base , base shall be 
25 mm to 28 mm in diameter and 
rounded on the bottom , shuttle shall 
weigh from 4 .74 to 5.50 grams 
comparison with feathers, a variation 
of upto 10 per cent shall be acceptable 
Mavis 300 

25 Box 
Shuttle Badminton Racket - Carbonex, 
carbon graphite 8000 single in built 
T shall be a frame not exceeding 
680 mm in overall length and 230 mm 
in overall width , stringed area 280 mm 
in overall length and 220 mm in overall 
width 

18 Nos. 
Shuttle Badminton net - Net shall be 
760 mm in depth and atleast 6 .1 mm 
wide top of the net shall be edged 
with a 75 mm white tape , net shall 
be made of fine cord of dark colour 
and even thickness with a mesh of 
not less than 15 mm and not more 
than 20 mm cotton 

8 Nos. 
Table Tennis ball — Weigh 2 . 7 grams 
and have diameter of 40 millimeters , 
white or orange - celluloid have a 
diameter of 40 millimeters, white or 
orange - celluloid material- 3 star rating 
(tournament) 

150 Nos. 
Table Tennis Bat — 85 % of the blade 
by thickness shall be of natural wood 
an adhesive layer within the blade 
may be reinforced with fibrous 
material such as carbon fibre , glass 
fibre or compressed paper, but shall 
not be thicker than 7 .5 % of the total 
thickness or 0 . 35 mm , whichever is 
smaller , specification as per ITTF 10 Nos. 
Table Tennis net nylon with post 
1.83m long, 15 . 25 cm height, dark 
green , dark blue or black and have 
a white top tape not more than 
15mm wide. Ends of the net shall 
be as close as possible to the 
supporting posts . The net assembly 
consists of upright posts , height 
adjuster, horizontal part of the net 
post attaching system (clamp) 

5 Set 
Volley ball — Spherical, made of flexible 
leather of or synthetic leather case with 
a bladder inside made of rubber or a 
similar material Colour may be a 
uniform light colour or a combination 
of colors . Synthetic leather material 
and colour combinations of balls used 


(2 ) 
in International official competitions 
should comply with FIVB stds , 
circumference is 65 -67cm ., weight is 
260- 280g , pressure shall be 0 . 30 to 
0 .325 kg/cm . 

15 Nos. 
Volley Ball Net — The net is 1m wide 
and 9 .50 to 10 meters long (with 25 to 
50 cm . on each side of the side bands) , 
made of 10 cm . square black mesh 11 Nos . 
Stop watch - 10 lap memory — Casio 
(Made in Japan ) 

2 Nos. 
Carrom Board 4 " x 8mm Plywood or 
of any other wood equally smooth 
not less than 8 mm in thickness, 
minimum of 73 .50 cm . and a maximum 
of 74 cm . square four corners of the 
Carrom Board 4 .45 cm . in diameter 
with admissble variation of not more 
than 0 . 15 cm . 

3 Nos. 
Carrom coins — Carromman not be 
more than 3. 18 cm . and not less than 
0 .32 cm . not less than 0 .70 cm . and not 
more than 0 . 90 cm . in carrmman s 
thickness weight shall be not less than 
5 grams and not more 5 . 50 grams 
wooden French pattern 

3 set 
Carrom sticker - Smooth and round , 
diameter of not more than 4 . 13 cm . 
and weighing not more than 15 
grams, Fibre 

3 Nos. 
Carrom Board magic powder 
Smooth powder with full movement 50 Nos. 
Running shoes/Playing shoe — Flexible 
running shoe , rubber sole comfort 
fitting of foot size to be taken 

16 pairs 
Jogging lower track pants — super 
poly material only 

25 Nos. 
Whistle — Fox 40 

3 Nos. 
Limestone — Raw form (lime shell) 50 Kg. 
Ball Inflator/Cycle pump - Easy to 
handle with easy pumping 

3 Nos. 


(2 ) 
[No . 22/2013 - 14 ] 


No. S1-5986 /2013/ AVC . 

19th September 2013 . 
Sealed competitive tenders are invited for the supply 
of Chemicals to Kriyasareera , Rachanasareera and Drug 
Standardisation Unit of Government Ayurveda College , 
Thiruvananthapuram for the year 2013 - 14 . 

Tenders should be superscribed “ Purchase of 
chemicals ” and addressed to the Principal, Government 
Ayurveda College, Thiruvananthapuram . The last date of 
the receipt of tenders will be at 3 p . m . on 30 - 10 - 2013 . The 
late tenders will not be accepted . The tenders will be 
opened at 3 . 30 p . m . on 30 - 10 -2013 in the presence of such 
of the tenderers or their authorized representatives who 
may be present at that time. 


LIST OF ITEMS 


- St. 


Item 


Quantity 
required 


| No . 


( 1 ) 


( 2 ) 


| ( 3 ) 


1 


- 14 


- 16 


Intending tenderers may on application to the 
Principal , Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender forms should be 
accompanied by cash remittance of 3 420 ( cost of tender 
form X 400 + VAT 3 20) which is the price fixed for a form 
and which is not refundable under any circumstances . 
Tender forms are not transferable. Sale of tender forms 
will be closed at 3 p . m . on 30 - 10 - 2013 . Cheques , Postal 
Orders etc . will not be accepted towards the cost of tender 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of 50 by money order 
to cover postal charges. Duplicate tender forms, if 
required will be issued at 3 210 (cost of tender form Y 
200 + VAT * 10 ) per copy. 

Intending tenderers should deposit an amount of 
* 1,500 as Earnest Money Deposit by Demand Draft in 
favour of the Principal, Government Ayurveda College , 
Thiruvananthapuram together with an agreement in Kerala 
Stamp Paper worth x 100 . The rate quoted shall remain 
firm till one year from the date of acceptance . 
The Principal, Ayurveda College, Thiruvananthapuram will 
have the powers to postpone/ cancel the tender. If 
Government have declared 30 -10 - 2013 as a public holiday, 
the tender will be opened at the same time on next working 
day. 

തിരുവനന്തപുരം ഗവൺമെന്റ് ആയൂർവേദ കോളേജിലെ 
രചനാശരീര, കീയാശരീര, ഡി . എസ്. യു . എന്നിവിടങ്ങളി 
ലേക്ക് കെമിക്കൽസ് വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള 
വരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം 
കവറിലാക്കി സീൽ ചെയ്ത് 30 - 10- 2013 ഉച്ചയ്ക്ക് 3 മണിക്കു 
മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 
3 . 30 മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്ന 
തായിരിക്കും. യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത താ കു ന്നു . ദർഘാസ് 
ഫോറ ങ്ങ ളുടെ വിൽപ്പന 30 - 10 - 2013 ഉച്ചയ്ക്ക് 3 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യം 
ഉള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയേക്കാൾ ? 50 കൂടുതൽ 
മണിഓർഡർ ആയി അയയ്ക്കേണ്ടതാകുന്നു . ദർഘാസിൽ 

രേഖപ്പെടു ത്തി യി രി ക്കുന്ന വില നിര ക്കു കൾ ദർഘാസ് 
അംഗീകരിച്ച് നൽകുന്ന തീയതി മുതൽ ഒരു വർഷം വരെ 
യുള്ള കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ പാടില്ലാത്ത 
താകുന്നു. ഒരു ദർഘാസിന്റെ വില ? 420 ആണ് ( 400+ വാറ്റ് ? 20 ) 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 3 210. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യ 
തുകയായി ? 1,500 തിരുവനന്തപുരം ആയുർവേദ കോളേജ് 
പിൻ സി പ്പാ ളിന്റെ പേരിൽ എടുത്ത ഡാഫ്റ്റും 
? 100 - ന്റെ കേരള സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ 
ഒരു എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്.ഏതൊരു ടെണ്ടറും 
കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റി വയ്ക്കാനോ 
ഉള്ള അധികാരം തിരുവനന്തപുരം ആയൂർവേദ കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണ 
വ ശാൽ 30 - 10 - 2013 സർക്കാർ അവധി പ്രഖ്യാ പി ക്കു ക 
യാ ണെ ങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


Dextrose 500 gm 
Sodium Chloride 500 gm 
WBC diluting Fluid 500 ml 

Acetone 500 ml 
| Lamposolv 500 ml 

Flanol 500 ml 
Benedict s Qualitative Reagent 

Ammonia solution 
- RBC Diluting Fluid 500 ml 
- Fouchet s Reagent 125 ml 

Blood Antisera ( 10ml Pkt) 

Leishman s Stain (250 ml) 
- Concentrated Hcl 500 ml 
| EDTA Powder 100 gm 

Egg Albium Flakes 25 gm 
| 10 % Barium Chloride 500 ml 

Formalin 
Glycerin 
Phenol 
Acetic acid HPLC Grade 
Acetic acid glacial 
Acetone AR/ LR 
Acetone HPLC 
Ammonia solution AR 
Ammonium ferric sulphate 
Benzene HPLC Grade 
Calcium chloride fused 
Carbon tetra chloride AR 
Chloroform AR /LR 
Chloroform HPLC 
Copper sulphate AR 
Cyclone Hexane HPLC grade 
Diethyl ether 
- 1. 4 Dioxane HPLC 

Diethyl ether HPLC 
EDTA 
Ethyl acetate AR /LR 
Ethyl alcohol AR 
Ethyl acetate HPLC grade 


5 bottles 
5 bottles 
5 bottles 
5 bottles 
5 bottles 
2 bottles 
10 bottles 
5 bottles 
5 bottles 
5 bottles 

- 3 kit 
5 bottles 
| 1 bottle 
| 1 bottle 
5 bottles 
10 bottles 
| 100 lit. 

100 lit. 
5 bottles 

500 ml 
500 mlX2 

2 . 5 1x2 

1 lit. X5 
500 mlX3 
500 gmX2 

1 litx5 
500 gmx3 
- 500 ml 
500 mlX5 
| 1 litX3 
500 gm 

1 litX4 
500 mlx10 

| 1 lit 
1 litX2 

25 gm 
2.5 litX3 
500 mlX50 

1 litx5 


29 
- 30 

31 


34 


( 1) 


(2 ) 


(3 ) 


(1 ) 


(2 ) 


( 3 ) 


40 


84 


Antibiotic disc Ciprofloxacin 
Amoxicillin 
Ampicillin 
Amox/ Clox 
Gentamycin 

Cotrimazole 
88 Dimethyl sulphoxide 
89 Absorbent cotton 
Office of the Principal, 
Govt. Ayurveda College , 
Thiruvananthapuram . 


2 vials 
2 vials 
2 vials 
2 vials 
2 vials 

2 vials 
500 mlx4 
400 gmx10 


(Sd.) 
Principal. 


SHORT TENDER NOTICE 


[No. 09 /2013 -14 ] 


No. C1/4480 /2013 . 


19th September 2013. 


Eriochrome Black TAR 

10 gm 
Ferric Ammonium sulphate AR 

500 gm 
Filter paper No . 1- 90 mm circles 3 packets 
Filter paper No . 41 whatman 

2 packets 
Filter paper ordinary 

250 sheetx2 
Hydrochloric acid AR 

500 mlx4 
Lead acetate basic 

500 gm 
Litmus paper blue ( 10 Nos.) 

1 packet 
Litmus paper red ( 10 Nos.) 

1 packet 
Magnesium sulphate AR 

500 gm 
Methnol AR /LR 

2 .5 litx3 
Methnol HPLC grade 

1 lit 2 
N - Butamol HPLC grade 

1 litx2 
Petroleum ether 60-80 AR/LR 

2.5 litx2 
Potassium hydroxide 

500 gmx2 
Potassium Chromate AR 

500 gm 
Potasium Dichromate AR 

500 gm 
Silica gel for G for Thin layer 500 gmx10 
chromatography BDH / glaxo 
Sodium hydroxide AR 

500 gmx4 
Sodium potassium tartrate AR 500 ml 5 
Sodium carbonate AR 

500 gmx2 
Sulphuric acid AR 

500 mlx3 
Tissue paper 

10 rolls 
Toluene HPLC grade 

1 litx5 
Xylene AR /LR 

500 mlx10 
Mulletr Hinton agar Himedia 250 gmx4 
Nutrient agar 

Himedia 250 gm 
Beef extract 

250 gmx2 
Acetone 

1 lit 2 
Gram s Iodine 

125 ml 
Peptone 

250 gm 
Strong Carbol fuchsin 

125 ml 
Gention violet 

125 ml 
Mac conkey agar 

Himedia 100 gmx4 
Xylene 

500 mlx3 
Ethanol 

500 ml<3 
Filter paper (ordinary ) 

500 sheet/pkt. 
Oxidase disc 

2 vials 
Manitol salt agar 

Himedia 500 gm 
Cotton non absorbent 

400 gmx4 
Albert stain 

125 ml 1 
Sabourauds dextrose agar Himedia 500 gmx2 


Sealed tenders are invited for the supply of Major 
Equipments to Salakyathanthra and Koumarabhrithyam 
Departments of Government Ayurveda College , 
Tripunithura . 

The tenders should superscribed as Tender for the 
supply of Major Equipments and addressed to The 
Principal, Govt. Ayurveda College , Tripunithura . 

P.A .C . 10, 00 , 000 . 
Cost of tender form (Non refundable) ( inclusive of Taxes) : 

Original 1,575 . 

Duplicate 788. 
* 50 will be charged extra towards the postage of the 
tender form has to be sent by post. 

Date and time for sale of tender forms— 30 - 9 -2013 to 
30 - 10 -2013, 10 .30 a.m . to 2 p.m . 

Last date and time for receipt of tender 
4 - 11-2013, 2 p. m . 

Date and time of opening of tender — 4 - 11 -2013 , 
3 p . m . 

Date up to which the rates to be firm — 31 -3 -2014 . 

Intending tenderers may on application to 
the Principal, Government Ayurveda College, Tripunithura 
obtain the requisite tender forms against cash remittance . 
The tender form is not transferable . Cheques , Postage 
Stamps etc . will not be accepted towards the cost of 
forms nor will the form be sent per V.P.P . 


തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
ശാലക്യതന്ത, കൗമാരഭ്യത്യ വകുപ്പുകളിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ 
നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽ ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


81 


ദർഘാസ് നമ്പർ 9/ 2013 - 14. 
ഉദ്ദേശവില ? 10,00,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) : 

അസൽ ? 1, 575. 

പകർപ്പ് - 788. 
- ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമ യവും - 30 - 9 - 2 013 മുതൽ 30 - 10 - 2013 രാവിലെ 
10.30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ. 

ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 4- 11 - 2013 ഉച്ചയ്ക്ക് 2 മണി. 

ദർഘാസ് ഫോറ ങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും - 4 - 11 - 2013, 3 മണി. 
- 31 - 3- 2014 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ടതാണ്. 
- ദർഘാസ് ഫോറ ങ്ങ ൾ തപാലിൽ ലഭിക്കു ന്ന തിന് 
ഫോറ ത്തിന്റെ വിലയ്ക്കു പുറമേ ? 50 കൂടു തൽ 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യായി 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകാര്യമല്ല . 
ഫോറം വി. പി. പി. വഴി അയയ്ക്കുന്നതല്ല. 

ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്ത മാ യി രിക്കുന്നതാണ്. സർക്കാർ വകു പ്പു ക ളിൽ 
നി ല വിലുള്ള എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ കോളേജ് ആഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


Office of the Principal, 
Government Ayurveda College, 
Tripunithura. 


( Sd.) 
Principal. 


